കെ.രാജേശ്വരി 


കോടിയേരിയുടെ 
മുള്‍ക്കിരീടം 


[5] 


ര്പായാധിക്യം, പരിചയക്കുറവ്‌, സമയദൌര്‍ലഭ്യം 
എന്നിവകൊണ്ട്‌ വലയുന്ന മന്ത്രിമാര്‍ക്ക്‌ 
അനുകരണീയമായ മാതൃകയാണ്‌ 

കോടിയേരി ബാലകൃഷ്ണന്‍ കാഴ്ചവെച്ചിരിക്കുന്നത്‌. . 
പി.കെ ഗുരുദാസനും മുല്ലക്കര രത്നാകരനുമൊക്കെ 
ഈ വഴിക്കു മുന്നേറുമെന്ന്‌ പ്രത്യാശിക്കുക. 


7 


ജനങ്ങളുടെ ജിവനും സ്വത്തിനും സുരക്ഷ നല്‍കലാണ്‌ ഏതൊരു ഭരണകുടത്തി 
ന്‍െറയും പ്രാഥമിക ചുമതല. ഏറ്റവും കുറച്ചു ഭരിക്കുന്ന സര്‍ക്കാറാണ്‌ ഏറ്റവും മികച്ച 
തെന്ന്‌ സിദ്ധാന്തിച്ച്‌ ജെയിംസ്മില്‍ വരെ അംഗീകരിച്ചതാണ്‌ ഇക്കാര ൮0. വൈദേശികാ 
ര്രമണത്തില്‍നിന്നും ആഭ്യന്തരകലാപത്തില്‍നിന്നും രക്ഷിക്കേണ്ട ഉത്തരവാദിത്തം കേ 
ര്രസര്‍ക്കാറിനാണ്‌; ക്രമസമാധാനപാലനം സംസ്ഥാനത്തിന്‍െറ കടമയും. 
 “ ആഭ്യന്തരമ്രന്തിപദം മുള്‍ക്കിരീടമാണ്‌. അസാമാന്യമായ മെയ്‌വഴക്കം വേണം. കര 

ളുറപ്പും വേണം. നാട്ടുകാരെ വെറുപ്പിക്കരുത്‌. പ്രതങ്ങളെ പിണക്കരുത്. പൊലീസിനെ 
നിയ്രന്തിക്കേണ്ടിടത്തു നിയ്ര്ത്രിക്കണം. നിയമപാലകരുടെ ആത്മവീര്യം തകരാതെ 
നോക്കുകയും വേണം. തീധ്രവാദികളെയും ഗുണ്ട-മാഫിയ സംഘങ്ങളെയും അമര്‍ച്ച 
ചെയ്യണം. മനുഷ്യാവകാശലംഘനമുണ്ടാകാതെ സൂക്ഷിക്കുകയും ചെയ്യണം. 

കേരളപ്പിറവി മുതലിങ്ങോട്ട്‌ പൊലീസ്‌ വകുപ്പ്‌ കൈയാളിയവരാരും ചില്ലറക്കാരല്ല- 
ഇ.എം.എസ്‌ മന്ത്രിസഭയില്‍ ആദ്യം വി.ആര്‍. കൃഷ്ണയ്യര്‍, പിന്നെ അച്യുതമേനോന്‍; 
പട്ടത്തിന്‍െറയും ശങ്കറിന്‍െറയും കാബിനറ്റില്‍ പി.ടി. ചാക്കോ; അച്യുതമേനോന്‍െറ 
കൂടെ ആദ്യം സി.എച്ച്‌ മുഹമ്മദ്കോയ, പിന്നീട്‌ കെ. കരുണാകരൻ; കരുണാകരന്‍െറ 
യും ആ൯റണിയുടെയും പി.കെ. വിയുടെയും മന്ത്രിസഭകളില്‍ കെ.എം. മാണി, തെര 
പടിത്തടുപ്പുകേസില്‍ കുടുങ്ങി മാണി രാജിവെച്ച ഇടവേളയില്‍ പി.ജെ. ജോസഫ്‌; ഒന്നാം 
നായനാര്‍ മ്ര്തിസഭയില്‍ സഖാവ്‌ ടി.കെ രാമകൃഷണന്‍. എല്ലാവരും പ്രഗല്ഭര്‍, പ്രതി 
ഭാശാലികള്‍. 
 ജടതുഭരണത്തിന്‍ കീഴില്‍ ക്രമസമാധാനം തകരന്നു എന്ന്‌ മുറവിളികൂട്ടിയാണ്‌ 1982ല്‍ 
ഐക്യമുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്‌. തലശ്ശേരിയിലെ ആര്‍. എസ്‌.എസ്‌. മാര്‍ 
കസിസ്റ്റ്‌ സംഘട്ടനങ്ങളും ഏറ്റുമാനുരമ്പലത്തില്‍ നടന്ന കവര്‍ച്ചയുമൊക്കെ പ്രചാര 
ണായുധമായി. തെങ്ങിന്‍െറ കുലയും മനുഷ്യന്‍െറ തലയും സംരക്ഷിക്കാന്‍ യു.ഡി.എ 
ഫി നെ വിജയിപ്പിക്കണമെന്ന്‌ സി.എച്ച്‌.മുഹമ്മദ്‌ കോയ അഭ്യര്‍ഥിച്ചു. അത്തവണ ഐ 


1987ല്‍ ആഭ്യന്തരവകുപ്പ്‌ മൂഖ്യമ്രന്തി നായനാരുടെ പറ്റിലെഴുതാനാണ്‌ മാര്‍ക്സിസ്റ്റ്‌ 


നി 


ക 


ഴി 


പാര്‍ട്ടി തീമുമാനിച്ചത്‌. മുഖ്യന്‍െറ പൊളി 
റ്റിക്കല്‍ സെക്രട്ടറിയായി എ.പി. കുര ്യനെ 
യും നിയമിച്ചു. ഒന്നാന്തരം ഭരണാധികാ” 
രിയാണെന്നു കുര്യന്‍. തെളിയിച്ചു. ഉലുവ 
ക്കഷായം കുടിക്കാനും വിഡ്ഡിത്തം പറ 

യാനും മാത്രം മുഖ്യമന്ത്രി, പൊലീസിനെ 


 നിയ്ര്ത്രിക്കാനും നയിക്കാനും പൊളിറ്റി 


ക്കല്‍ സെക്രട്ടറി. 
1991ല്‍ അധികാരത്തില്‍ തിരിച്ചെത്തിയ 
കരുണാകരന്‍ ആഭ്യന്തരവകുപ്പ്‌ മറ്റാര്‍ 
ക്കെങ്കിലും വിട്ടുകൊടുക്കുന്ന പ്രശ്നമേ 
ഉദിച്ചില്ല. ചീഫ്‌ സ്രെകട്ടറി പത്മകുമാര്‍, 
ഡി.ജി.പി മധുസൂദനന്‍, കെ. മുരളീധരന്‍, 
പിച്ച ബഷീര്‍ എന്നീ പ്രഗല്ഭമതികള്‍ സ 
ഹായ സന്നദ്ധരായുള്ളപ്പോള്‍ കരുണാക . 
രന്‍ ആരെ, എന്തിനെ പേടിക്കണം? ഭര 
ണം ജില്‍ജില്ലായി നടന്നു. സിറാജുന്നിസ : 
യുടെ കൊലപാതകം, പുന്തുറക്കലാപം, 
മട്ടാഞ്ചേരി ലഹള, ഐ.എസ്‌.ആര്‍.ഒ ചാ 
രക്കേസ്‌, കുത്തുപറമ്പ്‌ വെടിവെപ്പ്‌... _ 
കരുണാകരന്‍െറ പകുതിയെങ്കിലും ക. 
ഴിവോ കാര്യപ്രാപ്തിയോ ഇല്ലെങ്കിലും | 
ആഭ്യന്തരവകുപ്പ്‌ മറ്റാര്‍ക്കെങ്കിലും വിട്ടു ; 
കൊടുക്കാന്‍ എ.കെ ആന്‍റണി തയാറാ 
യില്ല. പൊലീസിനു മേല്‍ രാഷ്ട്രീയ നിയ 
ര്രണം തീരെയും ഇല്ലാതായി. അഴിമതി 
യും കെടുകാര്യസ്ഥതയും വര്‍ധിച്ചു. 
1996-2001 കാലത്ത്‌ ആഭ്യന്തര വകുറപ്പി ' 


ക്‌ 
പാട്ട. ക 


നെറ ചുമതല മുഖ്യമന്ത്രി നായനാര്‍ക്കും 


ഭരണം പൊളിറ്റിക്കല്‍ സ്വെക്രട്ടറി പി. ശ 
ശിക്കുമായിരുന്നു. ഐസ്ക്രീം പാര്‍ലര്‍ ' 
പെണ്‍വാണിഭം, പന്ന്യന്നൂര്‍ ചന്ദ്രന്‍െറ 
യും കെ.ടി. ജയകൃഷ്ണന്‍െറയും കൊല 
പാതകങ്ങള്‍, പരുമല കോളജു വിദ്യാര്‍ഥി 
കളുടെ ദാരുണമരണം, നാദാപുരത്തെ ല 
ഹള എന്നിങ്ങനെ അനിഷ്ടസംഭവങ്ങള്‍ 
ഒട്ടേറെയുണ്ടായി. മുഖ്യമന്ത്രിയുടെ തൊ 
പ്പിയില്‍ എമ്പാടും കാക്കത്തുവലുകള്‍. 
2001ലെങ്കിലും ആഭ്യന്തരം മറ്റാരെയെ 
ങ്കിലും ഏല്‍പിക്കാന്‍ ആന്‍റണിക്കു തോ 
ന്നിയില്ല (ശങ്കരനാരായണനെയും എം. 
എ. ഹസനെയും പോലുള്ള ഉരുപ്പടികള്‍ 
ക്ക്‌ പൊലീസ്‌ വകുപ്പ്‌ ഭരിക്കാന്‍ കൊടു 
ത്താൽ എന്താകും കഥ എന്നതു മറ്റൊരു 
കാര്യം). നിയമപാലകര്‍ക്കു പൂര്‍ണമായ 
'ശ്രവര്‍ത്തന സ്വാതന്ത്ര്യം” നല്‍കി. ഖദറി 
ട്ടവര്‍ക്കു രണ്ടിടി കൂടുതല്‍ കിട്ടും എന്ന സ്‌ 
ഥിതിവിശേഷം സംജാതമായി. മാറാട്‌, മു 
ത്തങ്ങ സംഭവങ്ങള്‍ സര്‍ക്കാറിന്‍െറ പ്രതി 
ച്ഛായ തകര്‍ത്തു. പൊലീസുകാരുടെ ഒ 
ത്താശയോടും പങ്കാളിത്തത്തോടും കുടി 
ഗുണ്ട-മാഫിയ സംഘങ്ങള്‍ തഴച്ചുവ 
ളര്‍ന്നു. നി 
ആ൯റണിയുടെ സ്ഥാനത്ത്‌ ഉമ്മന്‍ 
ചാണ്ടി വന്നപ്പോള്‍ കാര്യങ്ങള്‍ കൂടുതല്‍ 
വഷളായി. സ്ഥലം മാറ്റത്തിനു കിഴി നിര. 
ബന്ധമായി. നിയമപാലകര്‍ പിഴിച്ചില്‍, ഉ 
ഴിച്ചില്‍, കായകല്‍പ ചികില്‍സ എന്നിവ . 
യില്‍ പ്രാവീണ്യം തെളിയിച്ചു. തിരുവന 
ന്തപുരം ഫോര്‍ട്ട്‌ സ്റ്റേഷനില്‍ ഉദയകു 
മാര്‍ എന്നൊരു ചെറുപ്പക്കാരന്‍ പൊലീ! 
സിന്‍െറ പരിലാളനമേറ്റു ദിവംഗതനായി. 


ി ലു ി ലം 
പം കക്ക 


ര. 


പി 


ര 


തന്‍െറ മു൯ഗാമികളെപ്പോലെ പൊലീ 
സിനെ നേരിട്ടു ഭരിക്കണമെന്നായിരുന്നു 


അച്ുതാനന്ദന്‍െറ ആഗ്രഹം. പക്ഷേ, 


പാര്‍ട്ടി സമ്മതിച്ചില്ല. മുഖ്യന്‍െറ പ്രായാധി 
കൃവും കൃത്യാന്തരബാഹുല്യവും പരിഗ 
ണിച്ച്‌ ഫുള്‍ടൈം ആഭ്യന്തരനെ നിയമി 


ച്ചു. വിജിലന്‍സ്‌ പിടിച്ചുവെക്കാന്‍ അച്ച്യു 


താനന്ദന്‍. ആവതു ശ്രമിച്ചെങ്കിലും ഫല 
വത്തായില്ല. അങ്ങനെ വയലാര്‍രജി രാജി 
വെച്ച്‌ രണ്ടുപതിറ്റാണ്ടിനുശേഷം ആഭ്യന്ത 
രവകുപ്പിനു സ്വന്തം മ്ര്രിയുണ്ടായി- കോ 
ടിയേരി ബാലകൃഷ്ണന്‍. 

വിദ്യാര്‍ഥി ഫെഡറേഷനിലൂുടെ രാഷ്ര്രരീ 
യത്തില്‍ വന്നയാളാണ്‌ ബാലകൃഷ്ണന്‍. 
എസ്‌.എഫ്‌.ഐ സംസ്ഥാന സ്വെക്രടറി, 
സി.പി.എം കണ്ണുര ജില്ലാ സെക്രട്ടറി എ 
നീ നിലകളില്‍ (പ്രശോഭിച്ചു. അടിയന്തരാ 
വസ്ഥക്കാലത്ത്‌ ജയില്‍വാസം അനുഭവി 
ച്ചു: മുമ്പ്‌ മുന്നുവട്ടം നിയമസഭാംഗമായി 


രുന്ന അനുഭവസമ്പത്തുണ്ട്‌. സര്‍വോപ 


മി പിണറായി വിജയന്‍െറ വിശ്വസ്തനും 
മനഃസാക്ഷി സൂക്ഷിപ്പുകാരനുമാണ്‌. ഭാ 
വിയില്‍ സി.പി.എം സംസ്ഥാന സ്വെക്രട 
റിയോ കേരള നന്ത്തനെ ആകാനും 
സാധ്യതയുണ്ട്‌. . 

' . വിദ്യാര്‍ഥി. നേതാവായിരുന്ന കാലം മു 
തല്‍ ഒട്ടേറെ ക്രിമിനല്‍ കേസുകളില്‍ പ്ര 


തിയായി പൊലീസ്‌ സ്റ്റേഷനില്‍ കയറിയ 


ആളാണ്‌ കോടിയേരി ബാലകൃഷ്ണന്‍. അ 
ദ്ദേഹത്തിന്‍െറ ഭാര്യാപിതാവ്‌ എം.വി. രാ 
ജഗോപാലന്‍ തലശ്ശേരി എം.എല്‍.എ ആ 
യിരിക്കവെ കൊലക്കേസില്‍ ജീവപരതൃ 
ന്തം തടവിന്‌ ശിക്ഷിക്കപ്പെട്ടയാളാണ്‌. അ 
പ്പിലില്‍ ഹൈക്കോടതി സംശയത്തിന്‍െറ 
ആനുകുല്യം നല്‍കി വിട്ടയക്കുകയായിരു 
ന്നു. ബാലകൃഷ്ണന്‍െറ മകന്‍ ബിനീഷ്‌ 
ഇതിനകം കഴിവു തെളിയിച്ച കലാ കായി 
ക പ്രതിഭയാണ്‌. ഈയിടെ അദ്ദേഹത്തെ 
തിരുവനന്തപുരം കോടതി പിടികിട്ടാപു 
ളളിയായി പ്രഖ്യാപിച്ച്‌ ആദരിച്ചിരുന്നു. 

' ഇടതുപക്ഷ-ജനാധിപത്യ മുന്നണി ഭര 
ണമ്േറ്റിട്ട മാസം മുന്നായി. മ്ര്രി തിരുവ 
നന്തപുരം മുതത കാസര്‍കോടു വരെ ന 
ടന്ന്‌ പ്രസ്താവനകള്‍ പാസാക്കുന്നുണ്ട്‌. 
ര്രമസമാധാനനില മുമ്പത്തേക്കാളും വ 
' ഷളായിരിക്കുന്നു. ഭവനഭേദനം, കൂട്ടായ്മ 
കവര്‍ച്ച, സ്ര്രീപീഡനം, പെണ്‍വാണിഭം, 
ക്ഷേര്ര കവര്‍ച്ച - ഒന്നിനുമൊരു കുറവി 
ല്ല. ഗുണ്ട-മാഫിയ സംഘങ്ങള്‍ സജീവം, 
സക്രിയം. 


പൊലീസ്‌ തികച്ചും നിഷ്‌ക്രിയം എന്നു 


പറഞ്ഞുകുടാ. നിയമപാലകര്‍ തങ്ങളെ 


കൊണ്ട കഴിയാവുന്നത്ര സഹായം മാഫി! 


യാസംഘങ്ങള്‍ക്കു ചെയ്യുന്നുണ്ട്‌. കേസു 
കള്‍ തേച്ചുമായ്ച്ച്‌ കളയുന്നതിലും അവ 
രുടെ സേവനം ലഭ്യമാണ്‌. ലോക്കല്‍ നേ 
താക്കളുടെ സഹായ-സഹകരണങ്ങളും 
ഗുണ്ടാസംഘങ്ങള്‍ക്കുണ്ട്‌. 

സാധാരണഗതിയില്‍, സര്‍ക്കാര്‍ മാറു 
മ്പോള്‍ പൊലീസില്‍ വലിയ ഉളക്കിപ്രതി 
ഷ്ഠ പതിവുണ്ട്‌. മുന്‍സര്‍ക്കാറിന്‍െറ പാര്‍ 
ശ്വവരത്തികളെ ക്രൈം റെക്കോര്‍ഡ്സ്‌ 


മാധ്യമം 


ബ്യൂറോയിലേക്കും ദ്രാഫിക്കിലേക്കും വനവാസത്തിനു വിടും. പ്രതിബദ്ധതയുള്ളവര്‍ 
ക്ക്‌ ക്രമസമാധാനചുമതല നല്‍കും. ഇത്തവണ അത്തരം മാറ്റങ്ങള്‍ക്കൊന്നും തുനിഞ്ഞി 


ട്ടില്ല. കഴിഞ്ഞ സര്‍ക്കാറിന്‍െറ കാലത്ത്‌ വലിയ തുക മുടക്കി പോസ്റ്റിംഗ്‌ തരപ്പെടുത്തിയ 


വര്‍ തല്‍സ്ഥാനങ്ങളില്‍ തുടരുന്നു. നത്ത്‌ തോതനുസരിച്ച്‌ നത്ത്തു 
തുടരുന്നു. 

തടവുപുള്ളികള്‍ക്ക്‌ പരോള്‍ നത്തും കാര്യത്തില്‍ മാര്‍ക്സിസ്റ്റുകാര്‍ പൊ 
തുവേ ഉദാരമനസ്്‌കരാണ്‌. സെന്റ്രല്‍ ജയിലിലെ ജീവപര്യന്തക്കാരില്‍ നല്ലൊരു ഭാഗം 
ധീരസഖാക്കളാണെന്നതു തന്നെ കാരണം. ഹൈക്കോടതിയുടെ വിലക്കുലംഘിച്ചും, 
ജയില്‍ ഡി.ജി.പിയുടെ ഭിന്നാഭിപ്രായം വിഗണിച്ചും വൂള്‍ മന്ത്രി പരോള്‍ നല്‍ 
കുകയാണ്‌. 

കോടിയേരി സഖാവിന്‍െറ ഭരണകാലത്ത്‌ കസ്റ്റഡി മരണങ്ങള്‍ കുറഞ്ഞു എന്നാരും 
പരാതി പറയില്ല. ജയിലിലും പൊലീസ്‌ കസ്റ്റഡിയിലുമാണിപ്പോള്‍ മനുഷ്യര്‍ ആത്മ 
ഹത്യ ചെയ്യുന്നത്‌. ഹൃദയസ്തംഭനം മുലം മരിച്ചവരുമുണ്ട്‌. കസ്റ്റഡിയില്‍ കഴിയുന്ന 


” യാള്‍ പട്ടി കടിയേറ്റ്‌ മരിച്ചു എന്ന വാര്‍ത്ത ഇനി നമ്മള്‍ കേള്‍ക്കും. 


കസ്റ്റഡി മരണങ്ങളെകുറിച്ച്‌ ജുഡീഷ്യല്‍ അന്വേഷണം നടത്തും, അതിലേക്കായി 


ഹൈക്കോടതിയിലെ സിറ്റിംഗ്‌ ജഡ്ജിയുടെ സേവനം ആവശ്യപ്പെടും എന്നാണ്‌ മന്ത്രി 


പറയുന്നത്‌. സിറ്റിംഗ്‌ ജഡ്ജിയെ വിട്ടുകിട്ടില്ല എന്ന്‌ കൊച്ചുകുട്ടികശക്കുവരെ അറിയാം. 


. അവസാനം വല്ല റിട്ടയേഡ്‌ മജിസ്‌ട്രേറ്റിനെയോ താസില്‍ദാരെയോ വെച്ച്‌ അന്വേഷണം 


നടത്തിക്കാം. കുറ്റവാളികള്‍ക്കു രക്ഷപ്പെടാന്‍ ജുഡീഷ്യല്‍ അന്വേഷണം പോലെ 
സൌകര്യപപദമായ മറ്റൊരു പരിപാടിയില്ല. റിപ്പോര്‍ട്ടു കിട്ടുമ്പോഴേക്കും കൊല്ലങ്ങള്‍ പ 
ലതു. കഴിയും. നിഗമനങ്ങള്‍ ആത്ത സ്വീകരിക്കാം, പ്രതികുലമെങ്കില്‍ ത 
ളുളിക്കളയാം. 

പൊലീസും പൊതുജനങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താന്‍ കോടിയേരി സഖാവ്‌ 
പുതിയ കര്‍മപദ്ധതിക്കു രൂപം നല്‍കിയിട്ടുണ്ട്‌. മാസത്തിലൊരിക്കല്‍ പൊലീസ്‌ സുപ്ര 
ണ്ട്‌ ജനങ്ങളില്‍നിന്നു നേരിട്ടു പരാതി സ്വീകരിക്കണം, ജില്ലയിലെ എം. പിമാര്‍, 
എം.എല്‍.എമാര്‍, മുനിസിപ്പല്‍ പഞ്ചായത്ത്‌ അംഗങ്ങള്‍ എന്നിവരുമായി ആശയവിനി 
മയം നടത്തണം, മാസത്തിലൊരിക്കല്‍ ക്രൈം കോണ്‍ഫറന്‍സ്‌ നടത്തണം എന്നിങ്ങ 
നെയുള്ള ജനാധിപത്യവത്കരണം ഒരു വശത്ത്‌, പൊലീസ്‌ ആക്റ്റും മാനുവലും ഭേദ 
ഗതി ചെയ്യുന്നതിനുള്ള നീക്കം മറ്റൊരുവശത്ത്‌. കേസു റജിസ്റ്റര്‍ ചെയ്താല്‍ ഒരു മാ 
സത്തിനകം അന്വേഷണം പൂര്‍ത്തിയാക്കണം, കസ്റ്റഡി മരണങ്ങള്‍ ഉണ്ടാകാന്‍ പാടി 


ല്ല, മുന്നാംമുറ അനുവദനീയമല്ല എന്നിങ്ങനെയുള്ള സാരോപദേശങ്ങള്‍ വേറെയും. 


പൊലീസ്‌ സേനയില്‍ കാലോചിതമായ മാറ്റങ്ങള്‍ വരുത്തുന്നതിനെപ്പറ്റി പഠിച്ച്‌ റി 
പ്പോര്‍ട്ടു സമര്‍പ്പിക്കാന്‍ പുതിയ കമ്മിറ്റിയെ നിയോഗിക്കാനും പരിപാടിയുണ്ട്‌. 

തലയില്‍ വെണ്ണവെച്ച്‌ കൊക്കിനെ പിടിക്കുന്നതുപോലെ പ്രായോഗികവും പ്രാവര്‍ 
ത്തികവുമാണ്‌ കര്‍മപദ്ധതിയെന്നു പറയേണ്ടതില്ലല്ലോ. പൊലീസ്‌ ഏമാന്‍മാരുടെ കി 
മ്പളപരിഷ്കരണത്തിനു വേണ്ടിയും ഒരു കമ്മിറ്റിയെ നിയോഗിക്കാമായിരുന്നു. 

ഉമ്മന്‍ചാണ്ടിയുടെ കാലത്ത്‌ ഗുണ്ടാഓര്‍ഡിനന്‍സ്‌ എന്നൊന്ന്‌ നിലനിന്നിരുന്നു. (അ 
തുപ്രകാരം ഒരാളെയും അകത്താക്കിയില്ല എന്നതു സത്യം) ഇടതു സര്‍ക്കാര്‍ വന്നപ്പോള്‍ 
അതു ലാപ്സായി. പുതിയ നിയമം കൊണ്ടുവമും എന്നൊരു പ്രസ്താവന വന്നു. നിയ 
മം എപ്പോള്‍, എങ്ങനെ എന്നൊക്കെ കോടിയേരിക്കും പടച്ചതമ്പുരാനും മാത്രം അറിയാം. 

മുന്‍ ചീഫ്‌ സ്രെകട്ടറി സി. രാമചന്ദ്രനെ ആഭ്യന്തര മ്ര്ത്രിയുടെ ഉപദേഷ്ടാവായി നിയ 
മിക്കാ മന്ത്രിസഭായോഗം തീരുമാനിച്ചിരിക്കുന്നു. കേരളചരിത്രത്തില്‍ ആദ്യമായാണ്‌ 
ഒരു മന്ത്രിക്ക്‌ ഉപദേഷ്ടാവുണ്ടാകുന്നത്‌. അതുകൊണ്ടുതന്നെ, ടിയാന്‍െറ അധികാര പ 


രിധി എന്താണെന്നു വ്യക്തമല്ല. സേവന-വേതന വ്യവസ്ഥകളും വ്യക്തമല്ല. ചീഫ്‌ | 


സ്കകട്ടറിക്കു തുല്യമായ ശമ്പളവും ഓദ്യോഗിക വസതിയും കാറും ഫോണും മറ്റ്‌ ആ 


 നുകൂല്യങ്ങളും അനുവദിച്ചു നല്‍കാനാണ്‌ സാധ്യത. ജോലി, മുമ്പ്‌ മുഖ്യന്‍െറ പൊളി 


റ്റിക്കല്‍ സെക്രട്ടറി ചെയ്തിരുന്നതാകാനേ തരമുള്ളു. ചുരുക്കി പറഞ്ഞാല്‍ ഇനിയങ്ങോ 


ട്ട ഈരുചുറ്റലും നാടമുറിക്കലും പ്രതസമ്മേളനം നടത്തലും മാത്രം കോടിയേരി ചെയ്‌ 


ത്താല്‍ മതി. ബാക്കികാര്യങ്ങള്‍ രാമച്ര്ര൯ ന നോക്കിക്കൊള്ളും. ഹാ, എത്ര മനോ 
ഹരമായ പരിഷ്കാരം! 

മന്ത്രിമാര്‍ തന്നെ ഫയല്‍ നോക്കണം, ഉത്തരവുകള്‍ പാസാക്കണം, ന്ത്‌ 
ഥര്‍ക്കു നിര്‍ദേശം കൊടുക്കണം എന്നൊക്കെ ശഠിക്കുന്നത്‌ ബൂര്‍ഷ്വാ പരിപാടികളാണ്‌. 
മറ്റെന്തൊക്കെ തിരക്കുകളുള്ളവരാണ്‌ നമ്മുടെ മ്ര്ത്രിമാര്‍? കോടിയേരിയാണെങ്കില്‍ 
സി.പി.എമ്മിന്‍െറ ക്രേന്ദ്രക്കമ്മിറ്റിയിലും സംസ്ഥാന സ്െരരട്ടേറിയറ്റിലും അംഗമാണ്‌. 
അടുത്ത വര്‍ഷം സംഘടനാ തെരഞ്ഞെടുപ്പുകള്‍ നടക്കാനിരിക്കവെ തിരുത്തല്‍വാദി 
കള്‍ക്കും അതിവിപ്പവകാരികള്‍ക്കുമെതിരെ പാര്‍ട്ടി അണികളെ ജാഗരുകരാക്കേണ്ട ഭാ 
രിച്ച ചുമതല നിറവേറ്റേണ്ടിയിരിക്കുന്നു. 

പ്രായാധിക്യം, പരിചയക്കുറവ്‌, സമയദാൌരലഭ്യം എന്നിവകൊണ്ട്‌ വലയുന്ന മന്ത്രി 
മാര്‍ക്ക്‌ അനുകരണീയമായ മാതൃകയാണ്‌ കോടിയേരി ബാലകൃഷ്ണന്‍ കാഴ്ചവെച്ചി 
രിക്കുന്നത്‌. പി.കെ. ഗുരുദാസനും മുല്ലക്കര രത്നാകരനുമൊക്കെ ഈ വഴിക്കു മുന്നേ 
റുമെന്ന്‌ പ്രത്യാശിക്കുക. അഡ്വൈസര്‍ ഭരണം വെല്‍വുതാക! 

വ .൫൭ 


൧.7” 


അഴ്ചപ്പതിപ്പ്‌ ൭ 2006 സെപ്റ്റംബര്‍ ൨ 


